Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1243 





(2) 


നമ്പര്‍ എ4-11907/2020. 2021 ജനുവരി 4. 


എറണാകുളം ജില്ല, മുവാറ്റുപുഴ താലൂക്ക്‌, ഏനാനല്ലൂര്‍ 
വില്ലേജ; പറമ്പഞ്ചേരി കരയില്‍, കിഴക്കേടത്ത്‌ വീട്ടില്‍ 
ആലീസ്‌ ജോണ്‍ 19-9-2016-90 തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്ൃപ്രതം 
നല്‍കണമെന്ന്‌ ആവശ്യപ്പെട്ട്‌ ടിയാളുടെ ഭര്‍ത്താവ്‌ 
ജോണ്‍, കെ. പി. സമര്‍പ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അവകാശ വിചാരണ നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ പരേതയുടെ നിയമാനുസൃത 
അവകാശികളാണെന്ന്‌ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്‌. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോണ്‍, കെ. പി. ഭര്‍ത്താവ്‌ 78 
2 ലിജോ കെ. ജോണ്‍ മകള്‍ 41 
3 പീറ്റര്‍ കെ. ജോണ്‍ മകന്‍ 37 


മുകളില്‍ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്‌ പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ എന്നു കാണിച്ച്‌ അപേക്ഷകന്‍ 
ഒരു സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട സമര്‍പ്പിക്കേണ്ട 
താണ്‌. നിശ്ചിത തീയ തിക്കുശേഷ മോ തപാല്‍ 
മാര്‍ഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ല. 


(3) 


നമ്പര്‍ ag)4—11038/2020. 2020 ഡിസംബര്‍ 31. 


എറണാകുളം ജില്ല, മുവാറ്റുപുഴ താലൂക്ക്‌, മൂവാറ്റുപുഴ 
വില്ലേജ്‌; മൂവാറ്റുപുഴ കരയില്‍ കനകാംതടത്തില്‍ വീട്ടില്‍ 
കെ. എം. ആന്റണി 13-7-2013-ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപ്രതം നല്‍കണമെന്ന്‌ 
ആവശ്യപ്പെട്ട്‌ ടിയാളുടെ ഭാരൃ ഫെലിജ ആന്റണി സമര്‍പ്പിച്ച 
അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ പരേതന്റെ 
നിയമാനുസൃത അവകാശികളാണെന്ന്‌ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫെലിജ ആന്റണി ഭാര്യ 57 
2 ഫ്രാന്‍സിസ്‌ റ്റെനില്‍ ആന്റണി മകന്‍ 24 
3 ട്രീസ റ്റെമി ആന്റണി മകള്‍ 28 
4 മാത്യൂസ്‌ ആന്റണി മകന്‍ 18 


മുകളില്‍ പറഞ്ഞിരിക്കുന്ന വൃക്തികളാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നു കാണിച്ച്‌ 
അപേക്ഷകയ്ക്ക്‌ ഒരു സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം 
നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷമോ 
തപാല്‍മാര്‍ഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


മുവാറ്റുപുഴ. തഹശീല്‍ദാര്‍. 


169 


Kothamangalam Taluk 


പരസ്യം 


നമ്പര്‍ എ4-617/2021. 2021 ജനുവരി 29. 


കോതമംഗലം താലൂക്കില്‍ കോട്ടപ്പടി വില്ലേജില്‍ 
കോട്ടപ്പടി കരയില്‍ കൊറ്റാലില്‍ വീട്ടില്‍ കെ. പി. എബ്രഹാം 
മകന്‍ കെ. എ. കുരിയാക്കോസ്‌ എന്നയാള്‍ 18-9-2009-ല്‍ 
മരണമടഞ്ഞിട്ടുള്ള താണ്‌. വിവിധആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാ 
ക്കുന്നതിനായി ടിയാന്റെനിയമാനുസൃത അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്ന്‌ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ മക്കള്‍ എഡ്രഹാം, ചെറിയാന്‍ എന്നിവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കോട്ടപ്പടി വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ Gold 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എബ്രഹാം മകന്‍ 72 
2 ചെറിയാന്‍ 66 


2 


മുകളില്‍ പേര്‌ ചേര്‍ത്തിട്ടുള്ളവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസുപ്പെ ടുത്തി 
30 ദിവസത്തിനുള്ളില്‍ കോതമംഗലം തഹശീല്‍ദാര്‍ മുമ്പാകെ 
നേരിട്ട ഹാജരായി ആക്ഷേപം രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ) 
കോതമംഗലം. തഹശീല്‍ദാര്‍. 


Kunnathunad Taluk 


പരസ്യം 


() 


നമ്പര്‍ ag)2-12841/2020. 2021 ജനുവരി 5. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ വെങ്ങോല വില്ലേജില്‍ 
വെങ്ങോല കരയില്‍ മരങ്ങാട്ടുപറമ്പില്‍ വീട്ടില്‍ ഗോവിന്ദന്‍ 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ 
ഭാര്യ തങ്കമ്മ, കെ. കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 25-7-2019-90 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 തങ്കമ്മ, കെ. കെ. ഭാര്യ 70 

2 മുരുകന്‍, എം. ജി. മകന്‍ 52 

3 ഷിബമോള്‍, എം. ജി. മകള്‍ 48 

4 ഷീജാമോള്‍, എം. ജി. [ഴി 45 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തൂനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


1244. 


KERALA GAZETTE 


[Parr 111 





(2) 


നമ്പര്‍ aG)2-12858/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ ഐക്കരനാട്‌ നോര്‍ത്ത്‌ 
വില്ലേജില്‍ മാങ്ങാട്ടൂര്‍ കരയില്‍ ചെന്നക്കാട്ട്‌ വീട്ടില്‍ 
വര്‍ഗീസ്‌, സി. വി. എന്നയാള്‍ മരിച്ചൂപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാര്യ ലീല സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 25-3-2020-ാ൦ തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ 


മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 ലീല ഭാര്യ 59 
2 ഹെന്‍സി വര്‍ഗീസ്‌ മകള്‍ 35 
3 ബേസില്‍ വര്‍ഗീസ്‌ മകന്‍ 28 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തുനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ aG)2-12863/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ കൂവപ്പടി വില്ലേജില്‍ 
വീട്ടില്‍ 
എം. എം. പൌലോസ്‌ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 


ഐമുറി കരയില്‍ മൂക്കണ ഞ്ചേരി 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ഏലിയാസ്‌ പോള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 4-4-2020-90 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ പേര്‍ ബന്ധം 
1 മോളി ഭാര്യ 59 
2 ഏലിയാസ്‌ പോള്‍ മകന്‍ 35 
3 അഞ്ജു പോള്‍ മകള്‍ 31 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തുനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


170 


(4) 


നമ്പര്‍ aG)2-12877 /2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ അറയ്ക്കപ്പടി വില്ലേജില്‍ 
പോഞ്ഞഠാശ്ശേരി കരയില്‍ കൊയമ്പത്ത്മുക്കില്‍ വീട്ടില്‍ 
ആസിയ, എ. എം. എന്നവര്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടി ഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ അനസ്‌, എം. എ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ 
ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
2-3-2016-90 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവര്‍ 


മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 സിനിയ മകള്‍ 38 
2 അനസ്‌, എം. എ. മകന്‍ 37 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തൂനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ ag)2-12904/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പുത്തന്‍കുരിശ്‌ വില്ലേജില്‍ 
വേളൂര്‍ കരയില്‍ ഇടയാറക്കുഴി വീട്ടില്‍ ദീപു ലാസര്‍ 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ ഭാരൃ റീബ പൈലി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 29-3-2020-00 തീയതി മരണമടതഞ്ഞി 
ട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 റീബ പൈലി ഭാര്യ 44 

2 രേഷ്മ ദീപു മകള്‍ 23 

3 റിനോയ്‌ ദീപു മകന്‍ 18 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ al@Myo 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തൂനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1245 





(6) 


നമ്പര്‍ ag)2-12905/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പുത്തന്‍കുരിശ്‌ വില്ലേജില്‍ 
പുറ്റുമാനൂര്‍ കരയില്‍ കാരക്കാട്ടുപറമ്പില്‍ വീട്ടില്‍ 
കെ. ജി. പുഷ്കരന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ശാന്ത, വി. വി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി 
ടിയാന്‍ 27-2-2020-00 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 


അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ശാന്ത, വി. വി. ഭാര്യ 48 

2 രേഷ്മ പുഷ്കരന്‍ മകള്‍ 25 

3 രേവതി പുഷ്കരന്‍ ം 23 

4 ലീലാവതിയമ്മ മാതാവ്‌ 79 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 


ഈ പരസ്യം 


കുന്നത്തുനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)2-12936/2020 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ തിരുവാണിയൂര്‍ വില്ലേജില്‍ 
തിരുവാണിയൂര്‍ കരയില്‍ വലിയമംഗലത്ത്‌ വീട്ടില്‍ 
വി. കെ. വിശ്വംഭരന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ സുജാത, എം. എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
30-1-2004-90 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 


വില്ലേജ്‌ 
[1] 
ടിയാന്‍ 


പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സുജാത, എം. എസ്‌. ഭാര്യ 57 

2 സുജിത്‌ ബാബു മകന്‍ 32 


3 വിനിത്‌ ബാബു 29 


2 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 


ഈ പരസ്യം 


കുന്നത്തുനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 7/2021/DTP (CLR). 


171 


(8) 


നമ്പര്‍ ag)2-12938/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പെരുമ്പാവൂര്‍ വില്ലേജില്‍ 
ഇരിങ്ങോള്‍ വീട്ടില്‍ 


സാവിര്രി കുഞ്ഞമ്മ എന്നവര്‍ മരിച്ചുപോയെന്നും വിവിധ 


കരയില്‍ ഞാളൂര്‍ കോട്ടയില്‍ 


ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ രാജേശ്വരി കുഞ്ഞമ്മ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 20-12-1989-00 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രാമന്‍ കര്‍ത്താവ്‌, എന്‍. കെ. മകന്‍ 69 

2 രാജേശ്വരികുഞ്ഞമ്മ മകള്‍ 65 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ2-12939 /2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ തിരുവാണിയൂര്‍ വില്ലേജില്‍ 
തിരുവാണിയൂര്‍ വീട്ടില്‍ 
മുരളീധരന്‍, റ്റി. വി. എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 


കരയില്‍ തോട്ടുപ്പുറത്ത്‌ 


ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ലീല സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 30-10-2020-90 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലീല ഭാര്യ 60 

2 ദീപേഷ്‌ കുമാര്‍ മകന്‍ 43 

3 ദിനേഷ്‌ » 40 

4 ദിജേഷ്‌ ടി. മുരളീധരന്‍ ” 39 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


1246 


KERALA GAZETTE 


[Parr 111 





(10) 


നമ്പര്‍ എ2-13066/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പട്ടിമറ്റം വില്ലേജില്‍ 
ചെങ്ങര കരയില്‍ കമ്മലപുത്തന്‍പുര വീട്ടില്‍ അബ്ദുള്‍ ഖാദര്‍ 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
അഷ്‌കര്‍, കെ. എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
9-12-2019-0 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ലൈല ഭാര്യ 53 
2 ആഷിക്ക, കെ. എ. മകള്‍ 27 
3 അഷ്കര്‍, കെ. എ. മകന്‍ 23 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്ൃ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(൬ 


നമ്പര്‍ ag)2-13070/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പുത്തന്‍കുരിശ്‌ 


വില്ലേജില്‍ വേളൂര്‍ കരയില്‍ പാഠറെക്കാട്ടില്‍ വീട്ടില്‍ 
ച്ര്ദശേഖരന്‍ പിള്ള്ളൈ, പി. ജി. എന്നയാള്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകള്‍ രേഖ, പി. സി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 1-10-2020-90 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രമണി ഭാര്യ 64 
2 രഞ്ജിനി, പി. സി. മകള്‍ 38 


3 രേഖ, പി. സി. 33 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്ൃ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


172 


(12) 


നമ്പര്‍ എ2-13141/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ മാറമ്പിള്ളി വില്ലേജില്‍ 
പള്ളിപ്രം കരയില്‍ കുറക്കാടന്‍ വീട്ടില്‍ പരീത്‌, കെ. എ. 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
അലികുഞ്ഞ്‌, കെ. പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 26-3-2014-ാ൦ തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീവി, കെ. പി. മകള്‍ 65 
2 ബീരാന്‍ മകന്‍ 63 
3 സുഹറ മകള്‍ 60 
4 റഷീദ [ഴി 58 
5 അലികുഞ്ഞ്‌, കെ. പി. മകന്‍ 52 
6 സുബൈദ മകള്‍ 51 
7 റംല ¥ 46 
8 കെ. പി. അജിമോന്‍ മകന്‍ 44 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ2-13142/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ രായമംഗലം വില്ലേജില്‍ 
പുല്ലുവഴി കരയില്‍ (്രീജാനിലയം വീട്ടില്‍ എസ്‌. രാജേഷ്‌ 
(ശ്രീധരന്‍ നായര്‍ രാജേഷ്‌) എന്നയാള്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ രശ്മി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 27-11-2020-00 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രശ്മി ഭാര്യ 33 

2 ആര്യ രാജേഷ്‌ മകള്‍ 12 

3 അര്‍ജ്ജൂന്‍ ആര്‍. നായര്‍ മകന്‍ 7 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1247 





(14) 


നമ്പര്‍ എ2-13169/2020. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ കുന്നത്തുനാട്‌ വില്ലേജില്‍ 
പിണര്‍മുണ്ട കരയില്‍ പള്ളിമോളത്ത്‌ വീട്ടില്‍ ഇച്ചിര 
എന്നവര്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ മകന്റെ മകന്‍ വിജയന്‍, പി. എ. സമര്‍പ്പിച്ച 


സര്‍ട്ടിഫിക്കറ്റ്‌ 
അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 23-7-2001-90 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയന്‍, പി. എ. മരണപ്പെട്ട മകന്‍ 

അയ്യപ്പന്റെ മകന്‍ 52 
2 ജയന്‍, പി. എ. [ഴി [ഴി 49 
3 ജയശ്രീ ss മകള്‍ 46 
4 സജീവ്‌, പി. എ. ” മകന്‍ 38 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ എ2-89/2021. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ തിരുവാണിയൂര്‍ വില്ലേജില്‍ 
തിരുവാണിയൂര്‍ കരയില്‍ കാഞ്ഞിരപ്പാറയില്‍ വീട്ടില്‍ 
ബാബൂ തോമസ്‌, കെ. എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
പ്പെട്ടുകൊണ്ട പരേതന്റെ ഭാര്യ ജോളി എം. ജോര്‍ജ്ജ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 7-8-2018-90 തീയതി മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജോളി എം. ജോര്‍ജ്ജ്‌ ഭാര്യ 48 

2 അക്സ ബാബു മകള്‍ 18 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


173 


(൫) 


നമ്പര്‍ ag)2-132/2021. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ ഐക്കരനാട്‌ നോര്‍ത്ത്‌ 
വില്ലേജില്‍ ഏഴിപ്രം കരയില്‍ മാന്തഠനത്ത്‌ വീട്ടില്‍ 
രാധ, എം. കെ. എന്നവര്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ഹണി, എം. കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 26-2-2016-90 തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശിയായി 


താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ഹണി, എം. കെ. മകള്‍ 38 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശിയെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ ag)2-146/2021. 2021 ജനുവരി 8. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ വടവുകോട്‌ വില്ലേജില്‍ 
വടവുകോട്‌ കരയില്‍ ചൊവ്വാട്ടേല്‍ വീട്ടില്‍ സി. പി. മാത്യു 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
തങ്കമ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
15-7-2019-00 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 തങ്കമ്മ ഭാര്യ 61 

2 പോള്‍ സി. മാത്യു മകന്‍ 30 


27 


മമ 


ആര്‍ബിന്‍ സി. മാത്യൂ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


1248 


KERALA GAZETTE 


[Parr 111 





(18) 


നമ്പര്‍ എ2-1303/2021. 2021 ജനുവരി 28. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ പട്ടിമറ്റം വില്ലേജില്‍ കുമ്മനോട്‌ 
കരയില്‍ പനയഞ്ചേരിക്കുടി വീട്ടില്‍ ഭൂട്ടാല എന്നവര്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ 
കാളിക്കുട്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
10-9-1971-90 തീയതി മരണമടഞ്ഞിട്ടുളളതാണെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കാളിക്കുട്ടി മകള്‍ 84 
2 അയ്യപ്പന്‍ മകന്‍ 78 
3 ദേവു മരണപ്പെട്ട മകന്‍ 
ശാസ്താവിന്റെ ഭാര്യ 79 
4 ദേവകി [ഴി മകള്‍ 58 
5 ശിവന്‍ [ഴി മകന്‍ 53 
6 ഉഷ ളു മകള്‍ 51 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കുന്നത്തുനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കുന്നത്തുനാട്‌. തഹശീല്‍ദാര്‍. 





THRISSUR DISTRICT 
Thrissur Taluk 
പരസ്യം 


1) 


നമ്പര്‍ എ4-19771/2020. 2020 ഒക്ടോബര്‍ 19. 


തൃശ്ശൂര്‍ താലൂക്ക്‌, വിയ്യൂര്‍ വില്ലേജില്‍ വിയ്യൂര്‍ 
ദേശത്ത്‌ ചക്കാമഠത്തില്‍ വീട്ടില്‍ സി. കെ. പുരുഷോത്തമന്‍ 
so സി. റ്റി. കുഞ്ഞാമന്‍ എന്നയാള്‍ 27-10-2019-00 തീയതിയില്‍ 
മരിച്ചിട്ടുള്ള താകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശൃമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 സുമതി, കെ. ആര്‍. ഭാര്യ 62 
2 പ്രസൂണ്‍, സി. പി. മകന്‍ 38 


3 പ്രവീണ്‍, സി. പി. 33 


174 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസും ഗസറ്റില്‍ പപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ag)4-19769/2020. 2020 ഒക്ടോബര്‍ 19. 


തൃശ്ശൂര്‍ താലൂക്ക്‌, ഈരകം വില്ലേജില്‍ പെരുവനം 
ദേശത്ത്‌ ചേലക്കൂറ്റില്‍ വീട്ടില്‍ ഫ്‌ ളവര്‍, സി. 
w/o വാസുദേവന്‍ എന്നവര്‍ 18-4-2020-90 തീയതി 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ അവകാശി ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശിയെന്ന്‌ 
അറിവായിരിക്കുന്നു. 


പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
ബന്ധം 
ഗായ്ത്രി, സി. മരണപ്പെട്ട മകന്‍ 
ഗോവിന്ദന്‍കൂട്ടിയുടെ മകള്‍ 20 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസും ഗസറ്റില്‍ പപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ4-19767/2020. 2020 ഒക്ടോബര്‍ 19. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കോലഴി വില്ലേജില്‍ കൃഷ്ണനഗര്‍ 4-90 
TW (SIF ദേശത്ത്‌ പുറന്തോട്ടില്‍ വീട്ടില്‍ ആരോമല്‍ 
അയ്യപ്പന്‍ എന്നയാള്‍ 29-7-2020-ാ൦ തീയതി 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


s/o 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രത്നം ഭാര്യ 58 
2 അമ്പിളി മകള്‍ 39 
3 അനീഷ്‌ മകന്‍ 37 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസും ഗസറ്റില്‍ പപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


